Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2021 


Reg . No. KL / TV ( N ) / 634 / 2021-2023 


: 
ക 


ം 


GOVERNMENT 
OF KERALA 


കേരള ഗസററ് 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


വാല്യം 10 


2021 മേയ് 25 
25th May 2021 
1196 ഇടവം 11 
11th Idavam 1196 


നമ്പർ 


" } 21 


Vol . X 


No. 


Thiruvananthapuram , 

Tuesday 


1943 ജ്യേഷ്ഠം 4 
4th Jyaishta 1943 


PART III 


Commissionerate of Land Revenue 


3890 


KERALA GAZETTE 


[ PART III 


Kattakada Taluk 


കമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


നമ്പർ 


ബന്ധം 


പരസ്യം 


1 


ലളിതമ്മ , ജെ . 


( 1 ) 


65 


ഭാര്യ 


നമ്പർ എ3-4856 2021 . 


2021 ഫെബ്രുവരി 25 . 


2 


രഞ്ചു , എൽ . ആർ . 


മകൾ 


43 


3 


രഞ്ചിത്ത് , ആർ . 


മകൻ 


41 


കാട്ടാ ക്കടെ താ ലൂ ക്കിൽ 

കീഴാ റൂർ വില്ലേ ജിൽ 
കീഴാറൂർ പി . ഒ . കുറ്റിയാണിക്കാട് , വയലിക്കര പുത്തൻവീട്ടിൽ 
സത്യ ഭാ മ , ശിവാനന്ദൻ എന്നിവർ മരിച്ചു പോ യ തി നാൽ 
പ്രേ തരുടെ പേരിൽ ലഭി ക്കാ നു ള്ള ആ നു കൂ ല്യ ങ്ങൾ 
വാങ്ങുന്നതിനും മറ്റാ വ ശ്യ ങ്ങൾക്കു മാ യി ഒരു അവകാശ 
സർട്ടിഫിക്കറ്റ് ലഭിക്കണമെന്ന് കാണിച്ച് കീഴാറൂർ വില്ലേജിൽ 
ഒറ്റശേഖരമംഗലം പി . ഒ . , കുറ്റിയാണിക്കാട് , കൃപാ ഭവൻ എന്ന 
വിലാ സ ത്തിലെ താമ സ ക്കാ ര നായ ഹരി കു മാർ എസ് . 
ബോധിപ്പിച്ച അപേക്ഷയിന്മേൽ കീഴാറൂർ വില്ലേജാഫീസർ 
മുഖേന അവകാശ വിചാരണ നട ത്തു കയും റിപ്പോർട്ട് 
സമർപ്പിച്ചിട്ടുള്ളതും അതിൻപ്രകാരം ടിയാൾക്കാർ യഥാക്രമം 
22-7-2012 , 20-7-2000 എന്നീ തീയതികളിൽ മരിച്ചു പോയതായും 
പരേതരുടെ നിയമാനുസൃത അവകാശികളായി ചുവടെ 
ചേർക്കുന്നവരാണുള്ളതെന്നും കാണുന്നു . 


പരേതന്റെ മാതാവ് ജീവിച്ചിരിപ്പില്ല . പരേതന്റെ പേരിൽ 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് മുഖേന ലഭിക്കാനുള്ള എല്ലാ 
ആനു കൂ ല്യ ങ്ങളും വാങ്ങു ന്ന തി നുള്ള അ വ കാ ശി 
മേൽപ്പറഞ്ഞവർ മാത്രമാണെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് 
കൊടു ക്കു ന്ന തിൽ ആർക്കെ ങ്കിലും ആക്ഷേ പ മുള്ളപക്ഷം 
അവർ ആ വിവരം പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം ഈ ആഫീസിൽ നേരിട്ട് ഹാജരായി 
ബോധിപ്പിക്കേണ്ടതാണ് . താമസിച്ചും തപാൽ വഴിയും ലഭിക്കുന്ന 
അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 


( 3 ) 


നമ്പർ എ3-4437 / 2021 . 


2021 ഫെബ്രുവരി 25 . 


കമ 


പേര് 


വയസ് 


പരേതരുമായുള്ള 

ബന്ധം 


നമ്പർ 


1 


ഹരികുമാർ , എസ് . 


മകൻ 


46 


2 


സിന്ധു , എസ് . 


മകൾ 


44 


പരേതരുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . പരേതരുടെ 
പേരിൽ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് മുഖേന ലഭിക്കാനുള്ള 
എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികൾ 
മേൽപ്പറ ഞ്ഞവർ മാത്രമാണെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിന് ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അവർ 
ആ വിവരം പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം ഈ ആഫീസിൽ നേരിട്ട് ഹാജരായി ബോധിപ്പി 

ക്കേ ണ്ട താ ണ് . താമ സിച്ചും തപാൽ വഴിയും ലഭിക്കുന്ന 
അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 


കാട്ടാ ക്കടെ താ ലൂ ക്കിൽ കീഴാറൂർ 

വില്ലേ ജിൽ 
കീഴാ റൂർ പി . ഒ . , തെങ്ങു വി ളാകം റോഡ രി ക ത്തു വീട് 
മണികണം വിലാസത്തിൽ തുളസി , ബി . മരിച്ചുപോയതിനാൽ 
പരേ തയുടെ പേരിൽ ലഭിക്കാ നുള്ള ആനു കൂ ല്യ ങ്ങൾ 
വാങ്ങു ന്ന തിനും മറ്റാവശ്യങ്ങൾക്കു മായി ഒരു അവകാശ 
സർട്ടി ഫിക്കറ്റ് ലഭി ക്ക ണ മെ ന്ന് കാണിച്ച് 

മു ക ളിൽ 
രേഖപ്പെടുത്തിയിരിക്കുന്ന വിലാസത്തിലെ താമസക്കാരനായ 
വിദ്യാധരൻ , എസ് . ബോധിപ്പിച്ച അപേക്ഷയിൻമേൽ കീഴാറൂർ 
വില്ലേജാഫീസർ മുഖേന അവകാശ വിചാരണ നടത്തുകയും 
റിപ്പോർട്ടു സമർപ്പിച്ചിട്ടു ള്ളതും അതിൻ പ്രകാരം ടിയാൾ 
30-10-2019 - ൽ മരിച്ചുപോയതായും പരേതയുടെ നിയമാനുസൃത 
അവകാശികളായി ചുവടെ ചേർക്കുന്നവരാണുള്ളതെന്നും 
കാണുന്നു . 


കമ് 


പേര് 


പരേതയുമായുള്ള 


വയസ് 


നമ്പർ 


ബന്ധം 


( 2 ) 


നമ്പർ എ3-5120 / 2021 . 


2021 ഫെബ്രുവരി 25 , 


1 


വിദ്യാധരൻ , എസ് . 


ഭർത്താവ് 


67 


2 


മണികണ്ഠൻ , വി . റ്റി . 


മകൻ 


32 


3 


വിദ്യാലക്ഷ്മി , എൻ . വി . 


മകൾ 


30 


അവ കാശ 


കാട്ടാ ക്കടെ താ ലൂ ക്കിൽ 

മല യി ൻ കീഴ് വില്ലേ ജിൽ 
മലയിൻകീഴ് പി . ഒ . , കൊമ്പേറ്റി , പാലോട്ടുവിള , ആർ . ആർ . 
ഹൗസിൽ ബി . രാജൻ മരിച്ചു പോയ തിനാൽ പരേ തന്റെ 
പേരിൽ ലഭിക്കാനുള്ള ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിനും 
മറ്റാവശ്യങ്ങൾക്കുമായി ഒരു 

സർട്ടി ഫിക്കറ്റ് 
ലഭിക്കണമെന്ന് കാണിച്ച് മുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 
വിലാ സ ത്തില താ മ സ ക്കാ രിയായ ലളി ത മ്മ , 
ബോധിപ്പിച്ച അപേക്ഷയിൻമേൽ മലയിൻകീഴ് വില്ലേജാഫീസർ 
മുഖേന അ വ കാശ വിചാരണ നട ത്തുക യും റിപ്പോർട്ടു 
സമർപ്പിച്ചിട്ടുള്ളതും അതിൻപ്രകാരം ടിയാൾ 7-9-2020 - ൽ 
മരിച്ചുപോയതായും പരേതന്റെ നിയമാനുസൃത അവകാശികളായി 
ചുവടെ ചേർക്കുന്നവരാണുള്ളതെന്നും കാണുന്നു . 


ജ . 


പരേതയുടെ മാതാവ് ജീവിച്ചിരിപ്പുണ്ട് . പരേതയുടെ 
പേരിൽ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് മുഖേന ലഭിക്കാനുള്ള 
എല്ലാ ആനു കൂ ല്യ ങ്ങളും വാങ്ങുന്ന തിനുള്ള അവ കാശി 
മേൽപ്പറഞ്ഞവർ മാത്ര മാ ണെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് 
കൊടു ക്കു ന്ന തിൽ ആർക്കെങ്കിലും ആക്ഷേ പ മുള്ളപക്ഷം 
അവർ ആ വിവരം പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം ഈ ആഫീസിൽ നേരിട്ട് ഹാജരായി 
ബോധിപ്പിക്കേണ്ടതാണ് . താമസിച്ചും തപാൽവഴിയും ലഭിക്കുന്ന 
അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 


32 


25th MAY 2021 ] 


COMMISSIONERATE OF LAND REVENUE 


3891 


( 4 ) 


കമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


നമ്പർ എ3-2166 2021 . 


2021 ഫെബ്രുവരി 17 , 


നമ്പർ 


ബം 


1 


രാജൻ , 


ജ . 


മകൻ 


44 


2 


ഒ . സുലോചന 


മകൾ 


53 


3 


ഒ . സരോജം 


47 


>> 


കാട്ടാ ക്കടെ താ ലൂ ക്കിൽ കുള ത്തു മ്മൽ 

വില്ലേ ജിൽ 
കൊല്ലോട് പി . ഒ . , കാവനാട്ടുകോണം , കാർത്തിക വീട്ടിൽ 
ഷിബു , എസ് . മരിച്ചു പോയതിനാൽ പരേ തന്റെ പേരിൽ 
ല ഭി ക്കാ നു ള്ള 

ആനു കൂ ല്യ ങ്ങ ൾ വാങ്ങു ന്ന തിനും 
മറ്റാവശ്യങ്ങൾക്കുമായി ഒരു അവകാശ സർട്ടിഫിക്കറ്റ് 
ലഭിക്കണമെന്ന് കാണിച്ച് മുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 
വിലാ സ ത്തിലെ താമ സ ക്കാ രിയായ ശീജ , വി . എൽ . 
ബോധിപ്പിച്ച അപേക്ഷയിൻമേൽ കുളത്തുമ്മൽ വില്ലേജാഫീസർ 
മുഖേന അവ കാശ വിചാരണ നട ത്തുക യും റിപ്പോർട്ടു 
സമർപ്പിച്ചിട്ടുള്ളതും അതിൻപ്രകാരം ടിയാൻ 17-10-2020 - ൽ 
മരിച്ചുപോയതായും പരേതന്റെ നിയമാനുസൃത അവകാശികളായി 
ചുവടെ ചേർക്കുന്നവരാണുള്ളതെന്നും കാണുന്നു . 


പരേതന്റെ ഭാര്യ ജീവിച്ചിരിപ്പില്ല . പരേതന്റെ പേരിൽ 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് മുഖേന ലഭിക്കാനുള്ള എല്ലാ 
ആ നു കൂ ല്യ ങ്ങളും വാങ്ങു ന്ന തി നുള്ള അ വ കാ ശികൾ 
മേൽപ്പറഞ്ഞവർ മാത്രമാണെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് 
കൊടു ക്കു ന്ന തിൽ ആർക്കെങ്കിലും ആക്ഷേ പ മുള്ളപക്ഷം 
അവർ ആ വിവരം പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം ഈ ആഫീസിൽ നേരിട്ട് ഹാജരായി 
ബോധിപ്പിക്കേണ്ടതാണ് . താമസിച്ചും തപാൽവഴിയും ലഭിക്കുന്ന 
അപേക്ഷകൾ സ്വീകരിക്കുന്നില്ല . 


കമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


( 6 ) 


നമ്പർ 


ബന്ധം 


നമ്പർ എ3-60402021 . 


2021 മാർച്ച് 12 . 


1 


ശ്രീജ , വി . എൽ , 


ഭാര്യ 


40 


2 


അഭയതി , എസ് . എസ് . 


മകൾ 


ഒ . 


18 


അ ക്ഷയ 


എ ന്ന 


3 


സുധ , എച്ച് . 


മാതാവ് 


64 


മു ക ളിൽ 


പരേതന്റെ പിതാവ് ജീവിച്ചിരിപ്പില്ല . പരേതന്റെ പേരിൽ 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് മുഖേന ലഭിക്കാനുള്ള എല്ലാ 
ആ നു കൂ ല്യ ങ്ങളും വാങ്ങു ന്ന തി നു ള്ള അ വ കാ ശികൾ 
മേൽപ്പറ ഞ്ഞവർ മാത്രമാണെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് 
കൊടു ക്കു ന്ന തിൽ ആർക്കെ ങ്കിലും ആക്ഷേ പ മുള്ളപക്ഷം 
അവർ ആ വിവരം പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം ഈ ആഫീസിൽ നേരിട്ട് ഹാജരായി 
ബോധിപ്പിക്കേണ്ടതാണ് . താമസിച്ചും തപാൽവഴിയും ലഭിക്കുന്ന 
അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 


കാട്ടാക്കട താലൂക്കിൽ ഒറ്റശേഖരമംഗലം വില്ലേജിൽ 
വാഴിച്ചൽ പി . പേര യ് ക്കോ ണം , 
വിലാസത്തിൽ അരുൺകുമാർ , കെ . റ്റി . മരിച്ചുപോയതിനാൽ 
പരേ ത ന്റെ 

പേരിൽ ലഭിക്കാ നുള്ള ആനു കൂ ല്യ ങ്ങ ൾ 
വാങ്ങു ന്ന തിനും മറ്റാവശ്യങ്ങൾക്കുമായി ഒരു അവകാശ 
സർട്ടി ഫിക്കറ്റ് ലഭി ക്ക ണ മ ന്ന് കാണിച്ച് 
രേഖപ്പെടുത്തിയിരിക്കുന്ന വിലാസത്തിലെ താമസക്കാരിയായ 
കെ . എസ് . ഷീജ ബോധിപ്പിച്ച അപേ ക്ഷ യിൻ മേൽ 
ഒറ്റശേഖരമംഗലം , ചെങ്കൽ വില്ലേജാഫീസർമാർ മുഖേന 
അവകാശ വിചാരണ നടത്തുകയും റിപ്പോർട്ടു സമർപ്പിച്ചിട്ടുള്ളതും 
അതിൻപ്രകാരം ടിയാൻ 11-12-2020 - ൽ മരിച്ചുപോയതായും 
പര തന്റെ നിയ മാ നു സ ത അ വ കാ ശികളായി ചുവടെ 
ചേർക്കുന്നവരാണുള്ളതെന്നും കാണുന്നു . 


ക്രമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


നമ്പർ 


ബന്ധം 


( 5 ) 


നമ്പർ എ3-4174 / 2021 . 


2021 ഫെബ്രുവരി 17 . 


1 


കെ . എസ് . ഷീജ 


ഭാര്യ 


47 


2 


എസ് . അങ്കിത 


മകൾ 


12 


3 


എസ് . പ്രസന്ന 


മാതാവ് 


75 


കാട്ടാ ക്കടെ താ ലൂ ക്കിൽ 

കീഴാറൂർ 

വില്ലേ ജിൽ 
ഒറ്റശേഖരമംഗലം പി . ഒ . , ഇടവാൽ , പറക്കോണത്ത് വീട്ടിൽ 
ജയചന്ദ്രൻ , ജെ . , മരിച്ചുപോയതിനാൽ പരേതന്റെ പേരിൽ 
ല ഭി ക്കാ നു ള്ള 

ആനു കൂ ല്യ ങ്ങ ൾ വാങ്ങു ന്ന തിനും 
മറ്റാവശ്യങ്ങൾക്കുമായി ഒരു അവകാശ സർട്ടിഫിക്കറ്റ് ലഭിക്കണ 
മെന്ന് കാണിച്ച് മുക ളിൽ രേഖ പ്പെ ടു ത്തി യി രിക്കുന്ന 
വിലാസത്തിലെ താമസക്കാരൻ ആയ ജെ . രാജൻ ബോധിപ്പിച്ച 
അപേക്ഷയിൻമേൽ കീഴാറൂർ , ചെങ്കൽ വില്ലേജാഫീസർമാർ 
മുഖേന അ വ കാശ വിചാരണ നട ത്തുക യും റിപ്പോർട്ടു 
സമർപ്പിച്ചിട്ടുള്ളതും അതിൻപ്രകാരം ടിയാൻ 18-12-2020 - ൽ 
മരിച്ചുപോയതായും പരേതന്റെ നിയമാനുസൃത അവകാശികളായി 
ചുവടെ ചേർക്കുന്നവരാണുള്ളതെന്നും കാണുന്നു . 


പരേതന്റെ പിതാവ് ജീവിച്ചിരിപ്പില്ല . മൈനർ സന്താനം 
ഒന്നാം കക്ഷിയുടെ സംരക്ഷണയിലാണ് . പരേതന്റെ പേരിൽ 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് മുഖേന ലഭിക്കാനുള്ള എല്ലാ 
ആനു കൂ ല്യ ങ്ങളും വാങ്ങു ന്ന തി നുള്ള അവ കാ ശികൾ 
മേൽപ്പറഞ്ഞവർ മാത്ര മാണെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് 
കൊടു ക്കു ന്ന തിൽ ആർക്കെ ങ്കിലും ആക്ഷേ പ മുള്ളപക്ഷം 
അവർ ആ വിവരം പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം ഈ ആഫീസിൽ നേരിട്ട് ഹാജരായി 
ബോധിപ്പിക്കേണ്ടതാണ് . താമസിച്ചും തപാൽ വഴിയും ലഭിക്കുന്ന 
അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 


Gaz , No. 2112021 / DTP ( CLP ) . 


33 


3892 


KERALA GAZETTE 


[ PART III 


( 7 ) 


കമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


നമ്പർ എ3-4517 / 2021 . 


2021 മാർച്ച് 17 . 


നമ്പർ 


ബന്ധം 


1 


പി . എസ് . കൃഷ്ണകുമാരി ഭാര്യ 


38 


2 


അദിത്യ കൃഷ്ണൻ , ബി . 


മകൻ 


6 


3 


അംബിക , പി . 


മാതാവ് 


64 


കാട്ടാ ക്കടെ താ ലൂ ക്കിൽ 

മാറ ന ല്ലൂർ വില്ലേ ജിൽ 
കണ്ടല പി . ഒ . പത്മ ഭവനിൽ വിഷ്ണു , കെ . 

മരിച്ചു 
പോ യ തി നാൽ പരേ ത ന്റെ 

പേരിൽ 

ലഭി ക്കാ നു ള്ള 
ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിനും മറ്റാവശ്യങ്ങൾക്കുമായി ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് ലഭിക്കണമെന്ന് കാണിച്ച് മുകളിൽ 
രേഖപ്പെടുത്തിയിരിക്കുന്ന വിലാസത്തിലെ താമസക്കാരി ആയ 
ലക്ഷ്മി , ബി . ബോധിപ്പിച്ച അപേക്ഷയിൻമേൽ മാറനല്ലൂർ 
വില്ലേജാഫീസർ മുഖേന അവകാശ വിചാരണ നടത്തുകയും 
റിപ്പോർട്ടു സമർപ്പിച്ചിട്ടുള്ളതും അതിൻ പ്രകാരം ടിയാൻ 
3-11-2020 - ൽ മരിച്ചുപോയതായും പരേതന്റെ നിയമാനുസൃത 
അവകാശികളായി ചുവടെ ചേർക്കുന്നവരാണു ള്ളതെന്നും 


പരേതന്റെ പിതാവ് ജീവിച്ചിട്ടുണ്ട് . മൈനർ സന്താനം 
ഒന്നാം കക്ഷിയുടെ സംരക്ഷണയിലാണ് . പരേതന്റെ പേരിൽ 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് മുഖേന ലഭിക്കാനുള്ള എല്ലാ 
ആ നു കൂ ല്യ ങ്ങളും വാങ്ങു ന്ന തി നുള്ള അവ കാ ശികൾ 
മേൽപ്പറഞ്ഞവർ മാത്രമാണെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് 
കൊടു ക്കു ന്ന തിൽ ആർക്കെ ങ്കിലും ആക്ഷേ പ മുള്ളപക്ഷം 
അവർ ആ വിവരം പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം ഈ ആഫീസിൽ നേരിട്ട് ഹാജരായി 
ബോധിപ്പിക്കേണ്ടതാണ് . താമസിച്ചും തപാൽവഴിയും ലഭിക്കുന്ന 
അപേക്ഷകൾ 

സ്വീകരിക്കുന്നതല്ല . 
താലൂക്കാഫീസ് , 

( ഒപ്പ് ) 
കാട്ടാക്കടെ . 

തഹശീൽദാർ . 


കാണുന്നു . 


ക്രമ 


പേര് 


പരേതനുമായുള്ള വയസ് 


നമ്പർ 


ബം 


1 


ലക്ഷ്മി , ബി . 


ഭാര്യ 


32 


2 


എൽ . ജാനകി നായർ 


മകൾ 


6 


KOLLAM DISTRICT 


3 


വി . അനന്തപത്മനാഭൻ 


മകൻ 


2 


Kollam Taluk 


4 


ഗീതാകുമാരി , സി . പി . 


മാതാവ് 


60 


പരസ്യം 


( 1 ) 


പരേതന്റെ പിതാവ് ജീവിച്ചിപ്പുണ്ട് . മൈനർ സന്താനങ്ങൾ 
ഒന്നാം കക്ഷിയുടെ സംരക്ഷണയിലാണ് . പരേതന്റെ പേരിൽ 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് മുഖേന ലഭിക്കാനുള്ള എല്ലാ 
ആനു കൂ ല്യ ങ്ങളും വാങ്ങു ന്ന തി നുള്ള അവ കാ ശികൾ 
മേൽപ്പറഞ്ഞവർ മാത്ര മാണെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് 
കൊടു ക്കു ന്ന തിൽ ആർക്കെ ങ്കിലും ആക്ഷേ പ മുള്ളപക്ഷം 
അവർ ആ വിവരം പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം ഈ ആഫീസിൽ നേരിട്ട് ഹാജരായി 
ബോധിപ്പിക്കേണ്ടതാണ് . താമസിച്ചും തപാൽ വഴിയും ലഭിക്കുന്ന 
അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 


നമ്പർ ബി2-4358 2021 . 

2021 ഫെബ്രുവരി 26 . 
കൊല്ലം 

താലൂക്കിൽ ആദിച്ച ന ലൂർ വില്ലേജിൽ 
കൊട്ടിയം മെ ല ക്കാട് പി ഒ . തുണ്ട് ഴി കത്ത് വീട്ടിൽ 
കെ . എസ് . മാധവൻ 24-5-2010 - ൽ മരണപ്പെട്ടുപോയതായും 
വിവിധ ആവശ്യങ്ങൾക്ക് ഹാജരാക്കുന്നതിന് ഒരു അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് പരേതന്റെ ഭാര്യ ടി വീട്ടിൽ 

ബോധിപ്പിച്ചുവന്ന അപേക്ഷയിൻമേൽ ആദിച്ചനല്ലൂർ , 
തഴു ത്തല , ഇല മ്പ ള്ളൂർ , മീനാട് വില്ലേ ജാ ഫീ സർ മാർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തിയതിൽ താഴെ 
പറയുന്നവർ അനന്തരാവകാശികളാണെന്ന് അറിയുന്നു . 


ശാരദ 


( 8 ) 


കമ 


പേര് 


പരേതനുമായുള്ള വയസ് 


നമ്പർ എ3-71842021 . 


2021 ഏപ്രിൽ 19 . 


നമ്പർ 


ബന്ധം 


1 


ശാരദ , ജി . 


ഭാര്യ 


75 


2 


മകൻ 


55 


3 


മോഹനൻ , എം . 
മിനി , എസ് . 
നിജ , എസ് . 


മകൾ 


52 


4 


50 


5 


സാബു , എം . 


മകൻ 


48 


കാട്ടാ ക്കട താ ലൂ ക്കിൽ കീഴാ റൂർ 

വില്ലേജിൽ 
ഡാലുമുഖം പി . ഒ . മൈലച്ചൽ , തെക്കേപുതുവീട് , രേവതി 
എന്ന വിലാസത്തിൽ ബൈജു , എസ് . മരിച്ചുപോയതിനാൽ 
പ ര ത ന്റെ പേരിൽ 

ലഭി ക്കാ നുള്ള 

ആനു കൂ ല്യ ങ്ങൾ 
വാങ്ങു ന്ന തിനും മറ്റാവശ്യങ്ങൾക്കു മായി ഒരു അവകാശ 
സർട്ടിഫിക്കറ്റ് ലഭി ക്ക ണ മ ന്ന് കാണിച്ച് 

മുക ളിൽ 
രേഖപ്പെടുത്തിയിരിക്കുന്ന വിലാസത്തിലെ താമസക്കാരി ആയ 
പി . എസ് . കൃഷ്ണകുമാരി ബോധിപ്പിച്ച അപേക്ഷയിൻമേൽ 
കീഴാറൂർ വില്ലേജാഫീസർ മുഖേന അവകാശ വിചാരണ 
നടത്തുകയും റിപ്പോർട്ടു സമർപ്പിച്ചിട്ടുള്ളതും അതിൻപ്രകാരം 
ടിയാ ൻ 28 - 1- 2021- ൽ മരിച്ചു പോയ തായും പരേ തന്റെ 
നിയ മാ നു സ ത അവകാശികളായി ചുവടെ ചേർക്കു ന്ന 
വരാണുള്ളതെന്നും കാണുന്നു . 


ഒരവ ക  ാ ശ 


( പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 
പരേതന്റെ അവകാശികൾ മേൽക്കാണിച്ചവരാണെന്ന് 
കാണിച്ച് 

സർട്ടിഫിക്കറ്റ് നൽകു ന്ന തിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
( പ്രസിദ്ധപ്പെടുത്തി കൃത്യം 30 ദിവ സ ത്തി നുള്ളിൽ ഈ 
ആഫീസിൽ നേരിട്ട് ഹാജരാകേണ്ടതാണ് . കാലാവധിക്കു 
തപാലിലോ ഹാജരാക്കു ന്ന 

ആ ക്ഷേപങ്ങൾ 
പരിഗണനാർഹമല്ലാത്തതാണ് . 


ശ ഷ മാ 


34 


Salim A 


Digitally signed by Salim A 
Date : 2021.07.12 18:18:31 
+ 05'30 ' 


